Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


Reg . No. KL /TV( N )/ 634/ 2018-20 


GOVERNMENT 
OFKERALA 


രള 


ഗസററ് 


കേ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


2020 ഏപ്രിൽ 14 
14th April 2020 


വാല്യം 9 


നമ്പർ 


1195 മേടം 1 
1st Medam 1195 


15 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ചൈതം 25 
25th Chaithra 1942 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


14th APRIL 2020] 


COMMISSIONERATE OF LAND REVENUE 


2926 


Kodungallur Taluk 


പരസ്യം 


നമ്പർ എ4-118218 2019. 


2020 ജനുവരി 9. 


അവ കാശ 


കൊടുങ്ങല്ലൂർ താലൂക്ക്, പുല്ലൂറ്റ് വില്ലേജ്, കാരയിൽ 
വീട്ടിൽ രാമകൃഷ്ണൻ മകൻ സുധീഷ്കുമാർ 17-8-2019 - ൽ 
മ ര ണ മ പ ഞ്ഞു . പരേതന്റെ ഭാര്യ 

അജിത 
സർട്ടിഫിക്കറ്റിനുവേണ്ടി സമർപ്പിച്ച അപേ ക്ഷ യി മേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
അവകാശികളെന്ന് കാണുന്നു . അപ്രകാരം അവകാശികളെ 
ചേർത്ത് സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഈ പരസ്യം ഗസറ്റിൽ 
(പ്രസിദ്ധപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലം ആക്ഷേപം ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമയം കഴിഞ്ഞും തപാൽമാർഗ്ഗമായും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


നമ്പർ സി2-212 2020 . 

2020 ജനുവരി 13 . 
ചാലക്കുടി താലൂക്കിൽ കൊടകര വില്ലേജ് കലിക്കൽ 
ദേശത്ത് വെളിയത്ത് വീട്ടിൽ വി . ടി . ജോസ് 

മ കൻ 
സനിൽ ജോസ് എന്നയാൾ 9-12-2019 -ാം തീയതി മരണ 
പ്പെട്ടുവെന്നും പരേതന്റെ അവകാശികൾക്ക് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ ഭാര്യ ജീന സമർപ്പിച്ച 
അപേക്ഷയ ക്കു റിച്ച് വില്ല ജാഫീ സർ 

മു ഖാ ന്തിരം 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് 
പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് കാണുന്ന 
തിനാൽ അവരെ മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് 
പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതുകൊണ്ട് 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ 
പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷിമോ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 


ബന്ധം 


1 


35 


2 


ജീന 
സാവിയോ സനിൽ 
സിയോണ സനിൽ 


ഭാര്യ 
മകൻ 
മകൾ 


11 


49 


3 


5 


2 


26 


3 


അജിത 

ഭാര്യ 
ദിൽജിത്ത് എസ്. കുമാർ മകൻ 
ദിൽന എസ്. കുമാർ 

മകൾ 
ചെല്ലമ്മ 

മാതാവ് 
(പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . 


21 


4 


84 


ക . 


താലൂക്കാഫീസ്, 
കൊടുങ്ങല്ലൂർ. 


( ഒപ്പ്) 
തഹശീൽദാർ. 


Chalakkudy Taluk 


അവ ര 


( 3) 
നമ്പർ സി2-211 2020. 

2020 ജനുവരി 13 . 
ചാല ക്കൂടി താലൂക്കിൽ താഴെ ക്കാട് വില്ലേജിൽ 
കണ്ണി ക്ക ര ദേ ശ ത്ത് കുറ്റിക്കാ ടൻ 

കുറ്റിക്കാടൻ വീട്ടിൽ വർഗ്ഗീസ് 
മകൻ ഷാ ജൻ, 

വി . എന്ന യാൾ 4-10 - 2018 - ാം 
തീയതി മരണപ്പെട്ടുവെന്നും അവരുടെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ ഭാര്യ 
റോസ്മേരി സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവർ 
മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശികളെന്ന് 
കാണു ന്ന തി നാൽ 

മാതം അവ കാ ശി ക ളാ യി 
കാണിച്ചുകൊണ്ട് പരേത 

തന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതുകൊണ്ട്ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാവധിക്കു 
ശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 
കമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 
റോസ്മേരി 

ഭാര്യ 
അനീന ഷാജൻ 

മകൾ 
ആൻജോ ഷാജൻ 

മകൻ 


പരസ്യം 


( 1) 


നമ്പർ സി2-295 2020 . 


2020 ജനുവരി 13. 


ബന്ധം 


-- 


44 


2 


18 


3 


17 


ചാലക്കുടി താലൂക്കിൽ മേലൂർ വില്ലേജിൽ പൂലാനി 
ദേശത്ത് 

പന ങ്ങാ ട്ടു പ റ മ്പിൽ വീട്ടിൽ കുട്ടപ്പൻ ഭാര്യ 
അമ്മിണി എന്നവർ 7-12-2019 -ാം തീയതി മരണപ്പെട്ടുവെന്നും 
അവരുടെ അവകാശികൾക്ക് അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
കിട്ടേ ണ്ട തി ലേക്ക് ടിയാളുടെ മകൾ അൻജു സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെ 
മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട്പരേതന്റെ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടു 
ത്തിയ തീയതി മുതൽ 

ദിവ സ ത്തി നകം 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. 
തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധി ക്കു ശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 
കുട്ടപ്പൻ 

ഭർത്താവ് 
അരുൺകുമാർ 

മകൻ 


3 0 


ഈ 


നമ്പർ സി2-14207 2019 . 

2020 ജനുവരി 7. 
ചാല ക്കുടി താലൂക്കിൽ അ തി ര പ്പിള്ളി വില്ലേജിൽ 
വെറ്റില പ്പാറ ദേശത്ത് വട ക്കേ ടത്ത് കള രി ക്ക ൽ വീട്ടിൽ 
ഗോവിന്ദകുറുപ്പ് മകൻ വി. ജി . ശശികുമാർ എന്നയാൾ 17-10-2019-ാം 
തീയതി മരണപ്പെട്ടുവെന്നും ടിയാന്റെ അവകാശികൾക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ ഭാര്യ 
സതി ശശികുമാർ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശി 
കളെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതുകൊണ്ട് ആർക്കെങ്കിലും ആക്ഷേപം ഉള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധി 
ക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 


1 


67 


2 


31 


3 


അൻജു 


മകൾ 


29 


72 


14th APRIL 2020) 


COMMISSIONERATE OF LAND REVENUE 


2927 


കമ 


പേര് 


വയസ് 


PALAKKAD DISTRICT 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


Alathoor Taluk 


ഭാര്യ 


49 


2 


സതി ശശികുമാർ 
ആരതി എസ്. കുറുപ്പ് 
അമൽ എസ്. കുറുപ്പ് 


മകൾ 


23 


പരസ്യം 


3 


മകൻ 


18 


( 1) 


( 5 ) 


നമ്പർ സി1-100/ 9 199/2020. 


2020 ജനുവരി 20 . 


നമ്പർ സി2-142042019. 


2020 ജനുവരി 7. 


താലൂ ക്കിൽ 


ആല ത്തൂർ താ ലൂ ക്ക് , തേങ്കുറിശ്ശി 2 

വില്ലേ ജിൽ 
മഞ്ഞ പൂർ പി . ഒ ., ചേങ്ങാട് വീട്ടിൽ പീതി എന്നവർ 
14 -7-2016 -ാം തീയതി മരണപ്പെട്ടിരിക്കു ന്നു . ടിയാ ളു ടെ 
അന ന്ത രാ വ കാ ശികളെ സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി 
ഭർത്താവ് ശിവ രാ മൻ, വി . സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മു ഖാ ന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ 

പറയുന്നവരാണ് പ ത യു ടെ 
അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു. 


താഴ 


ചാല ക്കുടി 

മേലൂർ വില്ലേജിൽ 
കാലടി കപ്പേള ദേശത്ത്മണിയാട്ടുകുടിയിൽ വീട്ടിൽ മത്തായി 
മകൻ പോൾ, എം . എം . എന്നയാൾ 2-12-2019 -ാം തീയതി 
മരണപ്പെട്ടുവെന്നും ടിയാന്റെ അവകാശികൾക്ക് അനന്തരാ 
വകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ മകൻ 
ബേണി പോൾ സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതന്റെ നിയമാനുസൃത അവകാശി 
കളെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശികളായി 
കാണിച്ചു കൊണ്ട് പരേതന്റെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതുകൊണ്ട് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടു ത്തിയ തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധി 
ക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


കമ 


പേര് 


പരേതയുമായുള്ള 

വയസ് 


നമ്പർ 


ബം 


1 


ശിവരാമൻ, വി . 


ഭർത്താവ് 


50 


2 


സ്മതി, എസ്. 


മകൾ 


20 


മേൽപ്പറ ഞ്ഞ വ രെ ചേർത്ത് ഒരു അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തി നു ശേ ഷവും തപാൽമാർഗ്ഗ വും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


1 


മോളി പോൾ 


ഭാര്യ 


56 


2 


ബേണി പോൾ 


മകൻ 


35 


3 


മെർളിൻ മോളി പോൾ 


മകൾ 


29 


( 2 ) 


( 6) 


നമ്പർ സി1-20091100 2020 . 


2020 ജനുവരി 20. 


നമ്പർ സി2-1368232019. 


2020 ജനുവരി 7. 


31-10 -2019 - ാം 


ആലത്തൂർ താലൂക്ക്, വണ്ടാഴി-2 വില്ലേജിൽമുടപ്പല്ലൂർ പി. ഒ., 
ചല്ല പടി പടിഞ്ഞാറെ വീട്ടിൽ രാമചന്ദ്രൻ, വി . എന്നയാൾ 

തീയതി മരണപ്പെട്ടിരിക്കു ന്നു . ടിയാ ന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഭാര്യ 

ഹൈമവതി സമർപ്പിച്ച അപേക്ഷയിൽ ബന്ധപ്പെട്ട വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതന്റെ അന ന്ത രാ വ കാ ശികളെ ന്ന് 
അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 

വയസ് 


ചാലക്കുടി താലൂക്കിൽ കല്ലൂർ തെക്കുംമുറി വില്ലേജിൽ 
അന്നമനട ദേശത്ത്പതുപ്പിള്ളിയാലൂക്കൽ കളരിക്കൽ വീട്ടിൽ 
പി. സി. മാധവക്കുറുപ്പ് ഭാര്യ കല്യാണി എന്നവർ 21-9-2019 -ാം 
തീയതി മരണപ്പെട്ടുവെന്നും ടിയാളുടെ അ വ കാ ശി ക്ക് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടതിലേക്ക് ടിയാളുടെ മകൻ 
അഷോക്, പി. എം . സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവർ മാത്രമാണ് പരേതയുടെ നിയമാനുസൃത അവകാശി 
യെന്ന് കാണുന്നതിനാൽ അവരെ മാത്രം അവകാശിയായി 
കാണിച്ചുകൊണ്ട്പരേതയുടെ ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതുകൊണ്ട് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെ ടു ത്തിയ തീയതി മുതൽ 
30 ദിവസത്തിനകം ഈ ഓഫീസിൽ ഹാജരായി രേഖാമൂലം 
ബോധിപ്പിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ നിശ്ചിത കാലാവധി 
ക്കുശേഷമോ സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല. 
പേര് പരേതയുമായുള്ള 

വയസ് 

ബന്ധം 
അഷോക്, പി. എം . 

മകൻ 


നമ്പർ 


ബന്ധം 


ഹൈമവതി 


ഭാര്യ 


50 


2 


പവിത 


മകൾ 


30 


3 


സജിത 


28 


3 


4 


ഹരിത 


24 


3 


38 


മേൽപ്പറ ഞ്ഞ വ രെ ചേർത്ത് ഒരു അ ന ന്ത രാ വ കാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്ന തിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ്. നിശ്ചിത 
സമ യ ത്തി നു ശേ ഷവും തപാൽമാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


താലൂക്കാഫീസ്, 
ചാലക്കുടി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


73 


